OF KERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL / TV ( N )/ 634/ 2018-20 


COVERNMENT 


. 
മ 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ജൂലൈ 14 

14th July 2020 
1195 മിഥുനം 30 
30th Mithunam 1195 


നമ്പർ 


28 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ആഷാഢം 23 
23rd Ashadha 1942 


PART III 


Labour Department 


NOTICE 


No. P. 679/2019 . 


6th March 2020 . 


Are his only dependents as defined under Section 
2 (1) (d ) of the Employee s Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
Compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 


Whereas, the United India Insurance Company Limited 
has deposited with this Court a Sum of Y 13,20,274 
(Rupees Thirteen Lakh Twenty Thousand Two Hundred 
and Seventy Four only ) as a compensation to be distributed 
to the dependents of the deceased Vinod Kumar who met 
with a fatal accident while employed as a Autorickshaw 
Driver under Smt. K. Saradamma and where as the 
Assistant Labour Officer, Chirayinkeezh reported that. 
1 . Smt. Minithra, Lekshmi Nilayam , 17/414 , Mullasseri, 

Murukumpuzha P. O., Thiruvananthapuram — Wife 
2 . Kumari Anusha, Lekshmi Nilayam , 17/414 , Mullasseri, 

Murukumpuzha P. O., Thiruvananthapuram — Daughter 
3 . Kumari Anupriya, Lekshmi Nilayam , 17/414 ,Mullasseri, 

Murukumpuzha P.O., Thiruvananthapuram , 

Daughter 
4. Smt. K. Saradamma, V. S. Nilayam , Mullasseri, 

Murukkumpuzha P. 0. - Mother 
5. Sri Vijayan Nair, V. S. Nilayam , Mullasseri , 

Murukumpuzha P. 0 ., - Father 


ശീമതി ശാരാദാമ്മ എന്നിവരുടെ കീഴിൽ ഓട്ടോറിക്ഷ 
ഡവറായി ജോലി നോക്കി വര അപകട മു ണ്ടായി 
മരണമടഞ്ഞ വിനോദ്കുമാറിന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേ ഷൻ തുക നൽകു ന്ന തി നായി ? 13 , 20,274 
( പ തിമൂന്ന് ലക്ഷത്തി ഇരു പ തി നാ യി രത്തി ഇരു ന്നൂറ്റി 
എഴുപത്തിനാല് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


1 . 


ശീമതി മിനിത , ലക്ഷ്മി നിലയം, 17 { 414 , മുല്ലശ്ശേരി, 
മുരുക്കുംപുഴ പി . ഒ ., തിരുവനന്തപുരം-- ഭാര്യ 


2 . 


കുമാരി അനുഷ, ലക്ഷ്മി നിലയം, 17,414 , മുല്ലശ്ശേരി, 
മുരുക്കുംപുഴ പി. ഒ ., തിരുവനന്തപുരം - മകൾ 


Gaz , No. 28/ 2020/DTP , (Labour ). 


599 


11th FEB . 2020] 


LABOUR DEPARTMENT 


60 


3 . 


പാടം പി . ഒ ., കലഞ്ഞൂർ, പത്തനംതിട്ട ( മകൾ) എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തളി യി ക്കേ ണ്ട തും അ വ ധി കഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


കുമാരി അനുപ്രിയ , ലക്ഷ്മി നിലയം, 171414, മുല്ലശ്ശേരി, 

മുരുക്കുംപുഴ പി. ഒ., തിരുവനന്തപുരം - മകൾ 
4 . ശ്രീമതി ശാരദാമ്മ, വി . എസ്. നിലയം, മുല്ലശ്ശേരി, 
മുരുക്കുംപുമാതാവ് 

ശ്രീ . വിജയൻനായർ, വി . എസ്. നിലയം, മുല്ലശ്ശേരി, 
മുരുക്കുംപുഴ പിതാവ് 
എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് ചിറയിൻകീഴ് അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 15 
ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
തളി യി ക്കേ ണ്ടതും 

അവധി ക ഴി ഞ്ഞു ള്ള 

ഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


5 . 


( 2 ) 


No. P. 1791/2019 . 


19th May 2020 . 


Office of the Industrial Tribunal, 
Housing Board Building, 

(Sd.) 
4th Floor, Santhi Nagar Employees Compensation 
Thiruvananthapuram -01 . 

Commissioner 


NOTICES 


Whereas, Offg Officer Commanding , AE (Civ ) 1407 
Surfacing Platoon , Care 65 RCC (GREF) has deposited 
with this court a sum of 7 5,42,240 (Rupees Five Lakh 
Forty Two thousand Two hundred and Forty only ) as 
compensation to be distributed to the dependents of the 
deceased Sri Kunjumon , V. , who met with a fatal accident 
while employed under Offg Officer Commanding , AE (Civ ) 
1407 Surfacing Platoon , Care 65 RCC (GREF ) and where as 
it is reported that (1 ) Smt. Annamma, P., Karimpum Mannil 
House , Pathekar Ward , Chemmanthoor, Punalur P. O., 
Kollam ( Wife ), ( 2 ) Sri Naveen , K. Kunjumon, Karimpum 
Mannil House , Pathekar Ward , Chemmanthoor, Punalur P. O., 
Kollam (Son ), ( 3 ) Sri Nuthan , K., Kunjumon , Karimpum 
Mannil House, Pathekar Ward , Chemmanthoor, Punalur P. O., 
Kollam (Son ) are his only dependents as defined under 
Section 2 ( 1) (d ) of the Employees Compensation Act. Any 
others who claim to be the dependents of the deceased 
should within 15 days of the publication of this notice in 
the Kerala Government Gazette , prefer their claim in 
writing before me and prove the same. If no such claims 
are received within the prescribed time the entire amount 
of compensation will be disbursed to the persons 
mentioned above . Claims preferred thereafter will not be 
considered . 


( 1 ) 


No. P. 1639/2019 . 


19th May 2020. 


Whereas , Divisional Forest Officer, Achankovil Forest 
Division , Achankovil P. O., has deposited with this court a 
sum of 7,57,685 (Rupees Seven Lakh Fifty Seven 
thousand Six hundred and Eighty Five only ) as 
compensation to be distributed to the dependents of the 
deceased Sri Surendran , who met with a fatal accident 
while employed under Divisional Forest Officer , Achankovil 
Forest Division and where as it is reported that 
(1 ) Smt . Radhamany, W /o deceased Surendran , Sunil Bhavan , 
Padam P. 0., Kalanjoor, Pathanamthitta ( 2 ) Sri Sunil, S / o 
deceased Surendran , Sunil Bhavan , Padam P. O., Kalanjoor, 
Pathanamthitta (3 ) Smt. Sunitha, d /o deceased Surendran , 
Sunil Bhavan , Padam P. 0., Kalanjoor, Pathanamthitta are 
his only dependents as defined under Section 
2 ( 1) (d ) of the Employees Compensation Act . Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette , prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 

അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കീഴിൽ മരംവെട്ട് ജോലി നോക്കി വരവെ അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . സുരേന്ദ്രന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് 

കോമ്പൻസേഷൻ നൽകുന്നതിനായി ? 7,57,685 (എഴുലക്ഷത്തി 
അൻപത്തേഴായിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയ 
തിൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 2(1) 
( ഡി ) പ്രകാരം ടിയാന്റെ ആശ്രിതരായി ശ്രീമതി രാധാമണി, 
സുനിൽ ഭവൻ, പാടം പി . ഒ., കലഞ്ഞൂർ, പത്തനംതിട്ട (ഭാര്യ ), 
( 2 ) ശീ , സുനിൽ, സുനിൽഭവൻ, പാടം പി. ഒ., കലഞ്ഞൂർ, 
പത്തനംതിട്ട ( മകൻ) , ( 3 ) ശ്രീമതി സുനിത , സുനിൽഭവൻ, 


ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജോലി നോക്കി വര 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . കുഞ്ഞുമോൻ, വി . യുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
? 5,42,240 (അഞ്ചുലക്ഷത്തിനാൽപ്പത്തിരണ്ടായിരത്തി ഇരുനൂറ്റി 
നാൽപ്പത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ 
ആക്ട് സെക്ഷൻ 2(1) ( ഡി) പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
( ശീമ തി അന്ന മ്മ , 

പി ., കരിമ്പും മണ്ണിൽ ഹൗസ്, 
പത്തെ ക്കർ വാർഡ്, 

വാർഡ്, ചെമ്മനൂർ ( ഭാ ര്യ -52 വയസ്) , 
(2 ) ശ്രീ. നവീൻ കെ . കുഞ്ഞുമോൻ, കരിമ്പും മണ്ണിൽ ഹൗസ്, 
പത്തെക്കർ വാർഡ്, ചെമ്മനൂർ ( മകൻ- 26 വയസ്), 
( 3) ശ്രീ. നൂതൻ കെ . കുഞ്ഞുമോൻ, കരിമ്പും മണ്ണിൽ ഹൗസ്, 
പത്തേക്കർ വാർഡ്, ചെമ്മന്തൂർ (മകൻ-21 വയസ്), എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 15 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തളി യി ക്കേ ണ്ട തും അവധി കഴിഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 
Office of the Employees 
Compensation Commissioner, 

( Sd.) 
First floor, Water Authority Employees Compensation 
Building , Near Civil Station Kollam - 13 . Commissioner. 


600 


